Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009- 2011 


. 


: 


se 


MENT 


1 


TO KO 


- 


T 


: 


J 


-- - 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


26th October 2010 
2010 ഒക്ടോബർ 26 
4th Karthika 1932 
1932 കാർത്തിക 4 


No. | 42 
നമ്പർ | 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലഘു ദർഘാസ് പരസ്യം 
നമ്പർ ഇ . ഇ . ( 2) 1309 /2010 . 

| 2010 സെപ്റ്റംബർ 24. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
കൃഷി എക് സികട്ടീവ് എഞ്ചി നീ യ ർ താഴെ പറയുന്ന 
പ്രവർത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതു മരാമത്ത് 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സര സ്വഭാവമുള്ള പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച് 
കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
10 - 11 - 2010 - ന് പകൽ മൂന്നു മണിവരെ സ്വീകരിക്കു ന്നതും 
അന്നേദിവസം 3. 30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ 
സന്നിഹിത രാ യിട്ടുള്ള ദർഘാസുകാ രു ടെയോ അ വരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണ വശാൽ ടി ദിവസം പൊതു ഒഴിവ് 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവ സ്ഥ യിലും സമയത്തും ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
- ദർഘാസ് നമ്പർ ഇ . ഇ . ( 2) 1309/ 2010. 

പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - പാലക്കാട് 
ജില്ലയിലെ നെല്ലിയാമ്പതി ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ ഫാമിൽ 
ബ്ലോക്ക് നമ്പർ 10 - ൽ ഗ്രൗണ്ട് ലെവൽ ടാങ്ക് നിർമ്മാണം 
രൂപ 4,60, 000. 


നിരതദ്രവ്യം - രൂപ 11,500 . 
- ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 1,000 + വാറ്റ്. 

പ്രവൃത്തി ചെയ്ത് തീർക്കേണ്ട കാലാ വധി 
- 3 മാസം. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും 10 - 11 - 2010 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി ദിവ സ ങ്ങ ളിലും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതു 
മാകുന്നു . ദർഘാസ് ( പമാ ണ ത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . അംഗീകൃത ബാങ്കിൽ 
നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ 
പേരിൽ അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ്/ ഏണസ്റ്റ് 
മണി ഡെപ്പോസിറ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി 
സമർപ്പിക്കേണ്ടതാണ്. ഈ ജോലിക്ക് ദർഘാസ് സമർപ്പി 
ക്കു മ്പോൾ 100 രൂപ മുദ്രപത ത്തിൽ ഒരു പിലി മി നറി 
എ ഗി മെ ന്റ് കൂടി വയ് ക്കേ ണ്ട താ ണ് . ദ ർ ഘാ സു കള 
സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും നിയമങ്ങളും 
ഇതിനും ബാധകമാണ്. 
കൃഷിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ - ( ഒപ്പ്) 
റീജിനൽ ഓഫീസ്, 
പുതിയറ പി . ഒ ., 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
കോഴിക്കോട്- 4. 

(കൃഷി). 


